Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


- 
കര 


രള സർക്ക 
WMENT OF 


ർക്കുാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


6th March 2012 
-- 2012 മാർച്ച് 6 
16th Phalguna 1933 
1933 ഫാൽഗുനം 16 


) 10 


വാല്യം 57 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


THRISSUR DISTRICT 


വന ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 


നമ്പർ ബി5 - 921/ 2011/ കെ . ഡിസ്. 


2011 ഏപ്രിൽ 7. 


വിഷയം. - ഭൂമിയുടെ ന്യായവില - അപാകതകൾ പരിഹരി 

ക്കുന്നത് ഉത്തരവ് സംബന്ധിച്ച്. 
സൂചന . (1) ശ്രീ . പൂള യ്ക്കൽ വേലാ യു ധൻ മകൻ 

പരമേശ്വരൻ എന്നവരുടെ അപേക്ഷ . 
(2) തലപ്പിള്ളി അഡീഷണൽ തഹസിൽദാരുടെ 

7 - 1- 2011, 8 - 3 - 2011- ലെ C5 - 22295 / 10 നമ്പർ 

റിപ്പോർട്ട്. 
(3) ജില്ലാ കളക്ടറുടെ 13 -4-2010 - ലെ ബി6 - 58688/06 

നമ്പർ നടപടിക്രമം. 
(4) ജില്ലാ കളക്ടറുടെ26- 6-2010 - ലെ ബി6- 58688 / 06 

- നമ്പർ നടപടിക്രമം. 
പങ്ങാരപ്പിള്ളി വില്ലേജ് സർവെ 535 / 1, 536 / 5 - ൽപ്പെട്ട 
ഭൂമിയുടെ തരം സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്തിയ 
തിനെതിരെ സൂചന (1) പ്രകാരമുള്ള അപേക്ഷയിൽ തലപ്പിള്ളി 
അഡീഷണൽ തഹസിൽദാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചി 
ട്ടുള്ളതാണ്. 


- അഡീഷണൽ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ 
നത്തിൽ പങ്ങാരപ്പിള്ളി വില്ലേജ് സർവ്വ 535/ 1, 536/ 5 എന്നീ 
നമ്പരിൽപ്പെട്ട ഭൂമി ഹിൽട്രാക്റ്റ് വിത്തൗട്ട് റോഡ് ആക്സസ് 
എന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 9,880 (ഒമ്പതി 
നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ) ഫെയർവാല്യൂ നിശ്ചയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . ആയതിൻപ്രകാരം ബന്ധപ്പെട്ട സബ് 
രജിസ്ട്രാർ അനന്തരനടപടി സ്വീകരിക്കേണ്ടതാണ്. ജില്ലാ 
കളക്ടറുടെ സൂചന ( 3) ഉത്തരവിലെ ഖണ്ഡിക 3, 4 പ്രകാര 
മുള്ള നിർദ്ദേശങ്ങൾ സബ് രജിസ്ട്രാർ പാലിക്കേണ്ടതാണ്. ഈ 
ഉത്തരവ് മേൽവക ഭൂമികളുടെ രജിസ്ട്രേഷൻ നടക്കു ന്ന 
തി ലേക്കായി ബന്ധ പ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ 
ഹാജരാക്കുന്നതിന് മാത്രം അനുവദിച്ചു . 

- ( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തൃശ്ശൂർ. 

ഓഫീസർ. 


